| Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


GOVERNN 


- 
കര 


രള സർക 


ർക്കാർ 


NMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


- No. 


4th October 2011 
2011 ഒക്ടോബർ 4 
12th Aswina1933 
1933 ആശ്വിനം 12 


| 39 


വാല്യം 56 | 


തിരുവനന്തപുരം, ചൊവ 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


Govt. Ayurveda College, Pariyaram 

TENDER NOTICE 

[ No. 1/2011- 12) 
No. A2- 2325/ 2011 - ACK . 

31st August 2011 . 
Sealed tenders are invited for “ Repairing & Servicing 
of 78 Microscopes & 49 BP Apparatus ” in the Various 
Department of Government Ayurveda College , Kannur for 
the financial year 2011- 12 . 

Tenders should be superscribed as tender for 
“ Repairing & Servicing of 78 Microscopes & 49 BP 
Apparatus ” in the Various Department of Government 
Ayurveda College, Kannur and addressed to the Principal, 
Government Ayurveda College , Kannur, Pariyaram . The last 
date of receipt of sealed tenders to this office on 
20 - 10 -2011 at 3 p .m . Late tenders will not be accepted . 
Tenders will be opened on 20 - 10 - 2011 at 3 .30 p .m . in the 
presence of such of the tenderers or their authorised 
representatives , who may be present at that time. 


tender forms are not transferable . Sale of tender forms will 
be started at 10 a . m . on 1 - 10 - 2011 and will be closed at 
3 p . m . on 15 - 10 -2011 . Demand Draft, Cheques, Postal 
Orders etc . will not be accepted towards the cost of forms 
nor will the forms be sent by V . P. P. Duplicate tender form 
if requested will be issued at - 200 + 4 % VAT, total 
- 208 . Postal charges - 50 should be added in the forms 
needed by post. Further details can be had from the 
College office during the office time. 
- കണ്ണൂർ ഗവ . ആയുർവേദ കോളേജിൽ 2011 - 12 വർഷ 
ത്തേക്ക് വിവിധ ഡിപ്പാർട്ടുമെന്റു ക ളിലെ 78 മെ കാ 

കോപ്പുകളും, 49 ബി . പി . അപ്പാരറ്റസുകളും റിപ്പയർ ചെയ്യുന്ന 
തിനും, സർവ്വീസ് ചെയ്യു ന്ന തിനും ദർഘാസ് ക്ഷണിച്ചു 
കൊള്ളുന്നു . പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് ആയുർവേദ കോളേജ്, 
കണ്ണൂർ, പരിയാരം എന്ന വിലാ സ ത്തി ലാണ് ദർഘാസ് 
അയയ്ക്കേ ണ്ട ത് . ദർഘാസ് കവറിന് പുറത്ത് "" മെകാ 

കോപ്പുകളും, ബി. പി . അപ്പാരറ്റസുകളും റിപ്പയർ ചെയ്യുന്നതി 
നുള്ള ദർഘാസ് എന്ന് രേഖ പ്പെ ടു ത്തി യി രി ക്ക ണം . 
20 - 10 -2011- ന് വൈകുന്നേരം 3 മണിക്ക്മുൻപ് ദർഘാസ്ഓഫീ 
സിൽ ലഭിച്ചിരിക്കണം. വൈകിക്കിട്ടുന്ന ദർഘാസുകൾ സ്വീകരി 
ക്കുന്നതല്ല. ദർഘാസ് വാങ്ങിയവരുടെയോ അവരുടെ പ്രതിനിധി 
കളുടെയോ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ 20 - 10 - 2011 - ന് 


Intending tenderers may on application to the 
Principal, Government Ayurveda College, Kannur, Pariyaram 
obtain the requisite tender forms on which tenders should 
be submitted. Application for the tender form should be 
accompanied by a cash remittance of - 400 + 4 % VAT, 
Total - 416 . Postal charge of ` 50 should be added if 
the forms needed by post. The price fixed for a form /set 
of forms is not refundable under any circumstances. The 


വൈകുന്നേരം 3.30 - ന് തുറക്കു ന്ന താ യി രിക്കും. ദർഘാസ് 
ഫോറത്തിന്റെ വില - 400 + 4 % മൂല്യ വർദ്ധിത നികുതി 
ആകെ - 416 . ഫോറം തപാലിൽ ലഭിക്കാൻ വിലയോടൊപ്പം 
- 50 അധികമായി മണിഓർഡർ അയയ്ക്കേണ്ടതാണ്. ദർഘാസ് 

ഫോറത്തിന്റെ വില നിശ്ചിതവും ഒരിക്കലും തിരിച്ചു നൽകാത്ത 
തുമാണ്. ദർഘാസ് മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റാവുന്നതല്ല. 
ദർഘാസ് ഫോമുകളുടെ വിൽപ്പന ഈ ഓഫീസിൽ 1- 10 - 2011 - ന് 
രാവിലെ 10 മണി മുതൽ ആരം ഭി ക്കു ന്ന തും , 
15 - 10 - 2011- ന് വൈകുന്നേരം 3 മണിക്ക് അവസാനിക്കുന്നതു 
മാണ്. ചെക്ക്, പോസ്റ്റൽ ഓർഡർ, ഡിമാന്റ്, ഡിമാന്റ് ഡ്രാഫ്റ്റ് 
തുടങ്ങിയവ സ്വീകരിക്കുന്നതല്ല. ഫോമുകൾ വി. പി . പി . ആയി 
അയയ്ക്കുന്നതല്ല . ഡ്യൂപ്ലിക്കേറ്റ് ഫോമുകൾ ആവശ്യമെങ്കിൽ 
- 208 - ന് ( 200 + 4 % മൂല്യ വർദ്ധിത നികുതിആകെ - 208 ) 


| ലഭിക്കുന്നതാണ്. ( ഫോറം തപാലിൽ ലഭിക്കാൻ വിലയോ 
ടൊപ്പം - 50 അധികമായി അയയ്ക്കേണ്ടതാണ്.) കൂടുതൽ വിവ 
രങ്ങൾ കോളേജ് ഓഫീസിൽനിന്നും പ്രവൃത്തി സമയങ്ങളിൽ 
അറിയാവുന്നതാണ്. 


Office of the Principal, 
Government Ayurveda College , 
Kannur, Pariyaram . 


| ( Sd.) 
Principal. 


